Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 

കേരള സർക്കാർ 


सत्यमेव जयते 


2011 


GOVER 


- 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


1 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st March 2011 
| 2011 മാർച്ച് 1 
10th Phalguna 1932 
1932 ഫാൽഗുനം 10 


നമ്പർ 


PART III 
Co - operative Department 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ അധിക 

ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി രജിസ്ട്രാർ 

( ഭരണം) - ടെ നടപടിക്രമം 
നമ്പർ എ . ഇ . എൽ. 7937 / 08. 

2011 ജനുവരി 28. 
- സൂചന : - 1. ഈ ആഫീസിലെ 31 -3 - 2009 - ലെ ഇതേ 

നമ്പർ ഉത്തരവ്. 
2. ഈ ആഫീസിലെ 20 - 8- 2010 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 
- 3. സംഘം ലിക്വിഡേറ്ററുടെ 24- 11- 2010 - ലെ 590/ 08 -ാം നമ്പർഉത്തരവ്. 

4. പീരുമേട് അസിസ്റ്റന്റ്രജിസ്ട്രാർ ( ജ ) - ന്റെ 20- 11 -2010 - ലെ 590 /08 -ാം നമ്പർ കത്ത്. 
പീരുമേട് കരിങ്കൽ പാറപൊട്ടിക്കൽ 

തൊഴിലാളി 
സഹകരണസംഘം 

ക്ലിപ്തം നമ്പർ 

ഐ . 423 - ന്റെ സമാപ്തീ 
കരണ നടപടികൾക്കായി മേൽ സൂചന ( 1) ഉത്തരവ് പ്രകാരം പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ 
" എ - യൂണിറ്റ് ഇൻസ്പെക്ടറെ 

ലിക്വിഡേറ്ററായി 
നിയമിക്കുകയും ടിയാൻ 20 - 4- 2009 -ാം തീയതിയിൽ ലിക്വിഡേറ്ററായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടു . ലിക്വിഡേറ്റ 
സംഘത്തിന്റെ 

ചുമതല ഏറ്റെടുത്തശേഷം 

ഈടാക്കാൻ 
സാധിക്കുന്ന മുതലുകൾ ഈടാക്കുകയും കൊടുത്തു തീർക്കാൻ സാധിക്കുന്ന ബാദ്ധ്യതകൾ കൊടുത്തുതീർക്കുകയും 
ചെയ്തശേഷം ബാക്കിയുള്ള ഈടാക്കുവാൻ സാധിക്കാത്ത മുതലുകളും കൊടുത്ത് തീർക്കാൻ സാധിക്കാത്ത ബാദ്ധ്യത 
കളുംസൂചന( 2 ) ഉത്തരവ് പ്രകാരം അനുവാദം വാങ്ങി എഴുതിതള്ളുകയും ബാക്കിപത്രത്തിൽ അവശേഷിച്ചിരുന്ന 1, 197 
കോമൺ ലിക്വിഡേഷൻ ഫ ” അക്കൗ ിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടു . 


ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കി സൂചന ( 3 ) പ്രകാരമുള്ള ഉത്തരവ് ലിക്വിഡേറ്റർ പുറപ്പെടുവിക്കുകയും 
ചെയ്തിട്ടു . ലിക്വിഡേഷൻ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഇൻസ്പെക്ടർ 
ആഡിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടു . ലിക്വിഡേഷൻ നടപടി പൂർത്തിയായ സാഹചര്യത്തിൽ ടി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരളാ സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്യാവുന്ന 
താണെന്ന് സൂചന (4 ) പ്രകാരം പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിട്ടു . മേൽ സാഹചര്യ 
ത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ാന്ന 


ഐ . 423 -ാം നമ്പർ പീരുമേട് കരിങ്കൽ പാറപൊട്ടിക്കൽ തൊഴിലാളി സഹകരണ സംഘം ലിക്വിഡേറ്ററുടെ 
24 - 11 - 2010 - ലെ 590 / 08-ാംനമ്പർ 

ഉത്തരവ് 

-- അംഗീകരിച്ച് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്ത് ഇതിനാൽ 
ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ സംഘത്തിന്റെ 

റിക്കാർഡുകൾ 
വർഷത്തേക്ക് സൂക്ഷിക്കേ തും 

ജോയിന്റ് 

രജിസ്ട്രാറുടെ 
അനുവാദം വാങ്ങിയതിനുശേഷം നശിപ്പിച്ചുകളയേ തുമാണ്. 
പീരുമേട് കരിങ്കൽ പാറപൊട്ടിക്കൽ തൊഴിലാളി സഹകരണ സംഘം ഐ . 423 - ന്റെ ലിക്വിഡേറ്റർ ( എ യൂണിറ്റ് ഇൻസ്പെ 

ക്ടർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, പീരുമേട് പുറപ്പെടുവിക്കുന്നഉത്തരവിന്റെ പകർപ്പ് 


നമ്പർ 590 / 08. 


2010 നവംബർ 24 . 


സൂചന : - 1. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 31- 3-2008 - ലെ എ . ഇ . എൽ. 

7937 / 08 -ാം 

നമ്പർ ഉത്തരവ്. 

- 2. ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 20 - 8 -2010 - ലെ എ . ഇ . എൽ. 
7937 / 08 -ാം 

നമ്പർ ഉത്തരവ്. 


സൂചന (1) - ൽ പരാമർശിച്ചിട്ടുള്ളഉത്തരവ് പ്രകാരം ഐ . 423 -ാം നമ്പർ പീരുമേട് കരിങ്കൽ പാറപൊട്ടിക്കൽ തൊഴി 
ലാളി 
സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുവേ 1 പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ ‘ എ ’ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടു . ലിക്വിഡേറ്റർ 20 - 4- 2009- ൽ ചാർജ്ജടുത്തു . 


- ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ( 20 - 4 - 2009 ) ബാക്കിപത്രം 


1010. 00 


2152. 00 


450 . 00 


ഓഹരി മൂലധനം വ്യക്തികൾ 
സിൽബന്ധിചെലവുകൾ 
അഡ്വാൻസുകൾ സംഘത്തിൽ നിന്നും 
കൊടുക്കേ വ 

ആകെ 


ബാങ്ക് നിക്ഷേപം 
അഡ്വാൻസുകൾ സംഘത്തിനു 
വരേ വ 
അറ്റനഷ്ടം 

ആകെ 


1550 . 00 


3923. 40 


1681. 40 


5383. 40 


5383 . 40 


- ലിക്വിഡേഷൻ നടപടി പൂർത്തിയാക്കുന്നതിനുവേ 1 നിയമ പ്രകാരമുള്ള ക്ളെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുകയു 
ായി. ലിക്വിഡേറ്റർ ചാർജ്ജടുത്തതു മുതൽ 21- 5 - 2010 വരെയുള്ള എ . ഇ . എൽ. ആഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 


| 21- 4 - 2009 മുതൽ 23 - 11- 2010 വരെയുള്ള വരവ്- ചെലവ് കണക്ക് 


വരവ് 


ചെലവ് 


പലിശ 


95 . 00 


ലിക്വിഡേഷൻ ചാർജ് 


330 .00 


ബാങ്ക് നിക്ഷേപം (എസ്. 44 ) 


2247 . 00 


കോമൺ ലിക്വിഡേഷൻ ഫ 


110 . 00 


1197. 00 


50. 00 


95. 00 


110 . 00 


ബാങ്ക് ചാർജ് 
ബാങ്ക് നിക്ഷേപം 
റ്റി . എ . 
അഫിലിയേഷൻ ഫീസ് 

ആകെ 
നീക്കിയിരിപ്പ് 


450. 00 
2342 .00 


2342 . 00 


ആകെ 
മുന്നിരിപ്പ് 


ആകെ 


2342 . 00 


ആകെ 


2342 . 00 


23 - 11 - 2010 - ലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


ഓഹരി- വ്യക്തികൾ 


1010 . 00 


ആസ്തികൾ 
അഡ്വാൻസുകൾ 
അറ്റനഷ്ടം 


1550 .00 


അഡ്വാൻസുകൾ കൊടുക്കേ വ 


3923 . 40 


3383 . 40 


ആകെ 


4933. 40 


ആകെ 


4933. 40 


ടി ബാക്കിപത്ര പ്രകാരമുള്ള 3736 . 40 -യുടെ ആസ്തികൾ ഈടാക്കി എടുക്കുവാൻ പറ്റാത്തതുകൊ ടി ആസ്തി 
കൾ എഴുതി തള്ളുന്നതിനും കൊടുത്തു തീർക്കുവാൻ സാധിക്കാത്ത - 4933.40-യുടെ ബാദ്ധ്യത കുറവുചെയ്യുന്നതിനും 
നീക്കിയിരിപ്പ് തുകയായ 1,197 കോമൺ ലിക്വിഡേഷൻ ഫ - അക്കൗ ിൽ നിക്ഷേപിക്കുന്നതിനും സൂചന ( 2) ഉത്തരവു 
പ്രകാരം അനുവാദം ലഭിച്ചിട്ടു . ലിക്വിഡേറ്റർ ഈടാക്കിയ തുകയുടെ അടിസ്ഥാനത്തിൽ 330 ലിക്വിഡേഷൻ ചാർജായി 
പീരുമേട് സബ് ട്രഷറിയിലും - 110 കോമൺ ലിക്വിഡേഷൻ ഫ ായി ഇടുക്കി ജില്ലാ ബാങ്കിന്റെ വ ിപ്പെരിയാർ ശാഖ 
യിലും അടച്ചിട്ടു . - സൂചന 

(2 ) 
ഉത്തരവു പ്രകാരം 21- 5 -2010 - ലെ നീക്കിയിരിപ്പ് തുകയായ 1, 197 കോമൺ ലിക്വിഡേഷൻ ഫ ിൽ അടച്ചിട്ടു . അഡ്മി 
ഷൻ 
രജിസ്റ്റർ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അവസാന പൊതുയോഗം വിളിച്ചു ചേർക്കുന്നതിന് സാധിച്ചിട്ടില്ല . ലിക്വിഡേഷൻ 
കണക്കുകൾ ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ . ഇ . എൽ. ഇൻസ്പെക്ടർ ആഡിറ്റ് ചെയ്തിട്ടു . ഈ 
സാഹചര്യത്തിൽ താഴെ പറയുന്നഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


മുകളിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഐ . 423 -ാം നമ്പർ പീരുമേട് കരിങ്കൽ പാറപൊട്ടിക്കൽ 
തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം അവസാനമായി സമാപ്തീകരണം നടത്തിയതായി പ്രഖ്യാപിച്ചു 
കൊ ം 

- 1969 - ലെ 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദു ചെയ്യുന്നതിന് ശുപാർശ ചെയ്ത 
കൊ ം 
ഇതിനാൽ ഉത്തരവായിരിക്കുന്നു. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ), 


ഇടുക്കി. 


- ( ഇൻ- ചാർജ്ജ്). 


